Kerala Gazette No. 48 dated 9th December 2014 . 
PART I 


Section iii 


GOVERN 


VMENT OF 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം- എ ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 20478 ലെഗ്എ2/ 2014 / നിയമം. 


2014 ഒക്ടോബർ 8 
തിരുവനന്തപുരം, 1190 കന്നി 22 

1936 ആശ്വിനം 16. 


2014 ഒക്ടോബർ 8 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ താഴെ 
പറയുന്ന ഓർഡിനൻ സ് പൊതു ജ ന ങ്ങ ളുടെ അറി വി ലേ ക്കായി ഇതി നാൽ 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


സി . രമണി, 
നിയമ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


G. 58/ 2014/DTP. 


2014 - ലെ 24 -ാം നമ്പർ ഓർഡിനൻസ് 


2014 - ലെ കേരള നികുതി ചുമത്തൽ നിയമങ്ങൾ ( ഭേദഗതി) 

- ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിയഞ്ചാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 


1959 - ലെ കേരള മുദ്രപ്പത്ര ആക്റ്റം 1963 - ലെ കേരള പൊതുവില്പന 
- നികുതി ആക്റ്ററ്റും 2003 - ലെ കേരള മൂല്യവർദ്ധിത നികുതി 
- ആക്റ്ററ്റും 2008 - ലെ കേരള ധനകാര്യ ആക്റ്ററ്റും 
- വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 

ഒരു 
ഓർഡിനൻസ് 


പീഠിക . – 1959 - ലെ കേരള മുദ്രപ്പത് ആക്റ്റം 1963 - ലെ കേരള പൊതുവില്പന 
നികുതി ആകും 2003 - ലെ കേരള മൂല്യവർദ്ധിത നികുതി ആകും 2008 - ലെ കേരള 
ധനകാര്യ ആകും ഇതിനുശേഷം കാണുന്ന ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി 
ചെയ്യുന്നത് യുക്തമായിരിക്കുകയാലും ; 


കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വര നടപടി 
എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള ഗവർണ്ണർക്ക് 
ബോദ്ധ്യമായിരിക്കുന്നതിനാലും; 


ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം ( 1) -ാം 
ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ താഴെ 
പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 


1. ചുരുക്കപ്പേരും പാ രംഭ വും . - ( 1 ) ഈ ഓർ ഡി ന ൻ സി ന് 2014 - ലെ 
കേരള നികുതി ചുമത്തൽ നിയമങ്ങൾ ( ഭേദഗതി) ഓർഡിനൻസ് എന്ന് പേര് പറയാം. 


- (2) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 
-- 2. 1959 - ലെ 17 -ാം ആക്റ്റം 1963 - ലെ 15 -ാം ആക്ടം 2004 - ലെ 30 -ാം ആക്റ്റം 
2008- ലെ 21 -ാം ആകും താല്ക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണെന്ന്. ഈ 
ഓർഡിനൻസ് നിലവിലിരിക്കുന്ന കാലത്ത്, 1959- ലെ കേരള മുദ്രപ്പത് ആക്ട്(1959- ലെ 17), 
19 63 - ലെ കേരള പൊതു വിൽപ്പന നികുതി ആക്റ്റ് ( 1963 - ലെ 15 ), 2003 - ലെ 
കേരള മൂല്യ വർദ്ധിത നികുതി ആക്റ്റ് ( 2004 - ലെ 30 ) 2 008 - ലെ കേരള 
ധനകാര്യ ആക്റ്റ് ( 2008 - ലെ 21) എന്നിവയ്ക്ക് യഥാക്രമം 3 മുതൽ 6 വരെയുള്ള 
വകുപ്പുകളിൽ പരാമർശിച്ചിരിക്കുന്ന ഭേദഗതികൾക്ക് വിധേയമായി പ്രാബല്യം 
ഉണ്ടായിരിക്കുന്നതാണ്. 


64 


3 . 1959 - ലെ 17 -ാം ആക്റ്റിന്റെ ഭേദ ഗതി. - 1959 - ലെ കേരള മുദ്രപ്പത 
ആക്റ്റിൽ ( 1959 - ലെ 17), പട്ടികയിൽ, - 


(1) കമനമ്പർ 31 - ൽ , (i) -ാം ഖണ്ഡ ത്തിൽ, ( 3 ) -ാം കോള ത്തിലെ 
ഉൾക്കുറിപ്പുകളിൽ, “പരമാവധി 1000 രൂപയ്ക്ക് വിധേയമായി ” എന്ന വാക്കുകളും 
അക്കവും വിട്ടുകളയേണ്ടതാണ്; 


- (2) കമനമ്പർ 42 - ൽ , (i) -ാം ഖണ്ഡ ത്തിൽ, ( 3 ) -ാം കോള ത്തിലെ 
ഉൾക്കുറിപ്പുകളിൽ, “ പരമാവധി 1000 രൂപയ്ക്ക് വിധേയമായി എന്ന വാക്കുകളും 
അക്കവും വിട്ടുകളയേണ്ടതാണ്; 


(3) കമനമ്പർ 48 - ൽ , ( എ ) ഖണ്ഡ ത്തിൽ, ( 3 ) -ാം കോള ത്തിലെ 
ഉൾക്കുറിപ്പുകളിൽ, “പരമാവധി 1000 രൂപയ്ക്ക് വിധേയമായി ” എന്ന വാക്കുകളും 
അക്കവും വിട്ടുകളയേണ്ടതാണ്; 


- (4) ക്രമനമ്പർ 51- ൽ , ( എ ) ഖണ്ഡത്തിന്റെ, (i) -ാം ഉപഖണ്ഡത്തിൽ ( 3) -ാം 
കോളത്തിലെ ഉൾക്കുറിപ്പുകളിൽ, “ പരമാവധി 1000 രൂപയ്ക്ക് വിധേയമായി ” എന്ന 
വാക്കുകളും അക്കവും വിട്ടുകളയേണ്ടതാണ്. 


-- 4. 1963 - ലെ 15 -ാം ആക്ടിന്റെ ഭേദഗതി. - 1963 - ലെ കേരള പൊതുവില്പന 
നികുതി ആക്ടിൽ ( 1963 - ലെ 15), പട്ടികയിൽ, ക്രമനമ്പർ “2. വിദേശമദ്യം ” എന്നതിൽ, 


- (i) ""(i) ബിയറും വൈനും എന്ന ഇന ത്തിനെതിരെ “ നികു തിയുടെ 
നിരക്ക് ( ശതമാനം)” എന്ന ശീർഷകത്തിൻ കീഴിൽ “ 50 ” എന്ന അക്കത്തിനു പകരം “70 ” 
എന്ന അക്കം ചേർക്കേണ്ടതാണ്; 


(ii) “(ii ) കേയ്സ് ഒന്നിന് 400 രൂപയോ അതിൽ കൂടുതലോ കയമൂല്യം ഉള്ള 
ബിയറും വൈനും ഒഴികെ ” എന്ന ഇനത്തിനെതിരെ “ നികുതിയുടെ നിരക്ക് ( ശതമാനം) ” 
എന്ന ശീർഷകത്തിൻ കീഴിൽ “115 എന്ന അക്കത്തിനു പകരം “135 ” എന്ന അക്കം 
ചേർക്കേണ്ടതാണ്; 


( iii ) “(iii ) മുകളിൽ (i) - ഉം (i )- ഉം ഇനങ്ങളിൽപെടാത്ത മറ്റ് വിദേശമദ്യം ” എന്ന 
ഇനത്തിനെതിരെ “ നികുതിയുടെ നിരക്ക് ( ശതമാനം) ” എന്ന ശീർഷകത്തിൻ കീഴിൽ 
“105 ” എന്ന അക്കത്തിനു പകരം “125 ” എന്ന അക്കം ചേർക്കേണ്ടതാണ്. 


5. 2004 - ലെ 30 -ാം ആക്ടിന്റെ ഭേദഗതി. - 2003- ലെ കേരള മൂല്യവർദ്ധിത നികുതി 
ആക്റ്റിൽ (2004 - ലെ 30); 


( എ ) 6 -ാം വകുപ്പ് ( 1) -ാം ഉപവകുപ്പ് ( എ ) ഖണ്ഡത്തിലെ, പട്ടിക യിൽ, 
ക്രമനമ്പർ 1- നെതിരെ, ( 4) -ാം കോളത്തിൽ “ നികുതിയുടെ നിരക്കുകൾ ശതമാനത്തിൽ” 
എന്ന ശീർഷകത്തിൻ കീഴിൽ, “22 എന്ന അക്കത്തിനു പകരം “ 30 ” എന്ന അക്കം 
ചേർക്കേണ്ടതാണ്; 

65 


( ബി ) 8 -ാം വകുപ്പിന്റെ ( എച്ച്) ഖണ്ഡത്തിൽ, “20 ” എന്ന അക്കത്തിനു പകരം 
“30 ” എന്ന അക്കം ചേർക്കേണ്ടതാണ്. 


- 6 . 2008 - ലെ 21 -ാം ആക്റ്റിന്റെ ഭേദ ഗതി. - 2008- ലെ കേരള ധന കാര്യ 
ആക്ടിൽ, (2008 - ലെ 21 ), 6 -ാം വകുപ്പിൽ, - 

-- ( എ ) ( 2 എ ) ഉ പ വ കുപ്പിനു പകരം താഴെപറയുന്ന ഉ പ വ കുട് 
ചേർക്കേണ്ടതാണ്, അതായത്: _ 


- "(2 എ ) ( എ ) 1963 - ലെ കേരള പൊതു വില്പന നികുതി 
ആക്ടിലെ (1963 - ലെ 15 ) 5 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പ് ( ബി ) ഖണ്ഡത്തിൻ കീഴിൽ 
കേരള സ്റ്റേറ്റ് ബിവറേജസ് (മാനുഫാക്ചറിംഗ് ആന്റ് മാർക്കറ്റിംഗ്) കോർപ്പറേഷൻ 
ലിമിറ്റഡ് നൽകേണ്ടതായ നികുതിയിൻമേൽ - 


- (i) ആദായനികുതിദായകർ അല്ലാത്ത സർക്കാർ ആശുപത്രികളിലെ 
രോഗികൾക്ക് ജനറിക് മെഡിസിൻ സൗജന്യമായി നൽകുന്നതിനുള്ള സർക്കാരിന്റെ 
പ്രതിബദ്ധത നിറവേറ്റുന്നതിനായി ഒരു ശതമാനം നിരക്കിൽ മെഡിക്കൽ സെസ്സ് എന്നു 
വിളിക്കേണ്ടതും; 


( ii ) അബ്കാരി നയത്തിന് അനുസൃതമായി സംസ്ഥാനത്ത് ബാർ 
ഹോട്ടലുകൾ അടച്ചതുമൂലം ജോലി നഷ്ടപ്പെട്ട ബാർ ഹോട്ടൽ തൊഴിലാളികളുടെ 
പു ന ര ധി വാ സ ത്തിന് വ്യവസ്ഥ ചെയ്യു ന്ന തിനുള്ള സർക്കാരിന്റെ പതി ബ ദ്ധത 
നിറവേറ്റുന്നതിനായി അഞ്ച് ശതമാനം നിരക്കിൽ റീഹാബിലിറ്റേഷൻ സെസ്സ് എന്ന് 
വിളിക്കേണ്ടതും, 


ആയ ഒരു സെസ്സ് ചുമത്തേണ്ടതും അവരിൽനിന്നും വസൂലാക്കേണ്ടതുമാണ്. 


( ബി ) അങ്ങനെ വസൂലാക്കുന്ന സെസ്സ്, ( 1) -ാം ഉപവകു പ്പിൻ കീഴിൽ 
വസൂലാക്കുന്ന നികുതിക്കു പുറമേ ആയിരിക്കേണ്ടതാണ്.”. 


( ബി ) ( 3) -ാം ഉപവകുപ്പിൽ, “ സാമൂഹ്യസുരക്ഷാ സെസ്സിന്റെയും മെഡിക്കൽ 
സെസ്സിന്റെയും ” എന്ന വാക്കുകൾക്ക് പകരം “ സാമൂഹ്യ സുരക്ഷാസെസ്സിന്റെയും 
മെഡിക്കൽ സെസ്സിന്റെയും റീഹാബിലിറ്റേഷൻ സെസ്സിന്റെയും എന്ന വാക്കുകൾ 
ചേർക്കേണ്ടതാണ്. 


പി . സദാശിവം, 
- ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ ) 


എസ്. ഗിരിജാ ദേവി, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


66 


